Reg . No . ml. MMIO 
KL / TV (N )/ 12 /2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


an 


GOVERN 


BO 
. 


03 Mo 


ർക്കാർ 


NMENT OF 


OF KERAL 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


12th July 2011 
2011 2.2004 12 
21st Ashadha 1933 
1933 BM500 21 


> 28 


beijo 56 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Stores Purchase 


Agriculture Department 


SHORT TENDER NOTICES 


(1) 


No. CC (2 )31/2011 (1). 

18th June 2011. 
Sealed , competitive and superscribed tenders are 
invited from the competent dealers to supply of the 
Laboratory Chemicals to various Soil Testing Laboratories 
in the State . 

Tender No . with PAC — 1/ 2011 , 3. 90 lakh . 
Cost of tender form : 

Original — 800 + VAT @ 4 % = 832. 

Duplicate 400 + VAT @ 4 % = 416 . 
Date of commencement of sale of tender forms — 
4-7 -2011. 


Last date and time of receipt of tenders 
5 -8 - 2011, 2 p . m . 

Date and time of opening of tender 
5 -8 -2011 , 3 p. m . 

Date upto which the rates are to remain firm for 
acceptance — 31-3 -2012. 

E . M . D . — 1 % of PAC in the form of Demand Draft 
drawn in favour of the undersigned payable at State Bank 
of Travancore , Vellayambalam . 

Security Deposit — 5 % of total contract amount 
inclusive of E . M . D . to be furnished as above. 

Period of Supply — Within 30 days of the receipt of 
supply order. 

The sealed cover containing the tender should be 
superscribed as the “ Tender for supply of Laboratory 
Chemicals under Pooled Purchase Scheme” . 

Late tenders will not be accepted . Tenders will be 
opened in the presence of such tenderers or their 
authorized representatives who may be present at that time. 


Closing date and time of sale of tender forms — 
4 -8 -2011, 4 p . m . 


The prices of the tender form shall be received only ഹാജരുള്ള ദർഘാസുകാരുടേയോ അവരുടെ അംഗീകൃത 
by cash or money order (postal charges extra 50). Tenders പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിലായിരിക്കും ദർഘാസുകൾ 
should be submitted in the prescribed form along with an തുറക്കുന്നത്. 
agreement in prescribed format in Kerala Stamp Paper 

- ദർ ഘാസ് ഫോറത്തിന്റെ വില പണമായോ 
worth 100 . 

മണിയോർഡറായോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ( ഫോറം 
Details with respect to the tender notice and the അ യ യ് ക്കാനുള്ള ത പാൽ ചാർജ്ജ് പത്യേകം 50 
materials intended to be purchased can be obtained from അടയ്ക്കേണ്ടതാണ്.) 
the office of the undersigned at working hours or from 

നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കുന്ന ദ ർ ഘാ 
the website — www .keralaagriculture .com or from 

- സുകൾക്കൊപ്പം 100 - ന്റെ കേരള മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ 
www .karsheekakeralam . com of the Department of 

നിശ്ചിത ഫോറത്തിലുള്ള കരാർ കൂടി സമർപ്പിച്ചിരിക്കണം. 
Agriculture. 

- ദർഘാസിനെയോസപ്ലെചെയ്യേണ്ട സാധനങ്ങളെയോ 
The rules and regulations prescribed for tenders by 

സംബന്ധിച്ച വിശദ വിവരങ്ങൾ പ്രവൃത്തിസമയത്ത് ഇ 
the Government of Kerala shall be applicable to this tender 

ഓഫീസിൽ നേരിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
also . 

കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
Designation and address of the officer from whom നിബന്ധനകളും ചട്ടങ്ങളും ഈ ദർഘാസിനും ബാധകമായിരി 
the tender form are to be obtained and to whom tenders ക്കുന്നതാണ്. 
are to be sent — Chief Soil Chemist , Central Soil and 

- ദർഘാസ് ഫോറങ്ങൾ വിൽക്കുകയും അ വ 
Plant Health Centre , Parottukonam , Nalanchira P . O ., 
Thiruvananthapuram -695 015 . 

തിരികെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ 

പേരും മേൽവിലാസവും ചീഫ് സോയിൽ കെമിസ്റ്റ്, കേന്ദ 
സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന മണ്ണുപരിശോധനശാല , പാറോട്ടുകോണം, നാലാഞ്ചിറ പി . ഒ., 
മണ്ണുപരിശോധന ലബോറട്ടറികളിലേക്ക്ലബോറട്ടറി കെമിക്കൽ തിരുവനന്തപുരം- 695 015. 
നൽകാൻ സന്നദ്ധതയുള്ള യോഗ്യരായ ഡീലർമാരിൽ 
സപ്ലയർമാരിൽ നിന്നും നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കിയ 

(2 ) 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പരും പി. എ . സി . യും - 1/ 2011, 3,90,000 . No. CC (2) 31/2011 (2). 

18th June 2011 . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

Sealed , competitive and superscribed tenders are 
അസ്സൽ- 800 + വി. നി. 4 %= 832. 

invited from the competent dealers to supply of the 

Laboratory Equipments to various Soil Testing Laboratories 
പകർപ്പ് - 400 + വി. നി . 4 %= 416 . 

in the State . 
ദർഘാസ് ഫോറം വിൽപ്പന ആരംഭിക്കുന്ന തീയതി 

Tender No . with PAC — 2/ 2011, 9. 50 lakh . 
4 - 7 - 2011. 

Cost of tender form : 
ദർ ഘാസ് ഫോറം വിൽപ്പ നയുടെ അവസാന 
തീയതിയും സമയവും - 4 - 8 -2011, 4 മണി. 

Original - 1,500 + VAT @ 4 % = 1,560. 
ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 

Duplicate = 800 + VAT @ 4 % = 832. 
സമയവും 5 - 8- 2011, 2 മണി. 

Date of commencement of sale of tender forms— 
ദ ർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

- 4- 7-2011 . 
5 - 8- 2011, 3 മണി. 

Closing date and time of sale of tender forms 
നിരക്കുകൾ സ്ഥിരമായി നിലനിൽക്കുന്ന തീയതി 4- 8-2011, 4 p . m . 
31 - 3 - 2012. 

Last date and time of receipt of tenders 
നിരതദ്രവ്യം - പി . എ . സി . യുടെ 1 % (താഴെ 5- 8- 2011, 2 p . m . 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ എടുത്ത സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂറിന്റെ വെള്ളയമ്പലം ശാഖയിൽ മാറാവുന്ന 

Date and time of opening of tender 
ഡിമാന്റ് ഡാറ്റായി വേണം നിരതദ്രവ്യം സമർപ്പിക്കാൻ.) 

5- 8- 2011, 4 p. m . 
സുരക്ഷാനിക്ഷേപം - പി . എ . സി . യുടെ 5 % 

Date upto which the rates are to remain firm for 
( നിരതദ്രവ്യമായി സമർപ്പിച്ച തുക കൂടി ഉൾപ്പെടെ) 

acceptance - 31 -3 - 2012 . 
സാധനങ്ങൾ സപ്ലേചെയ്യേണ്ട സമയം - സപ്ല E . M . D . — 1 % of PAC in the form of Demand Draft 
ഓർഡർ ലഭിച്ച് 30 ദിവസത്തിനകം. 

drawn in favour of the undersigned payable at State Bank 
ദർഘാസുകൾ അടക്കംചെയ്ത മുദ്രവച്ച കവറിനുപുറത്ത് 

of Travancore , Vellayambalam. 
“ലബോറട്ടറി കെമിക്കൽ നൽകുന്നതിനുള്ള ദർഘാസ്” എന്ന് - Security Deposit - 5 % of total contract amount 
രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിതസമയം കഴിഞ്ഞ് ലഭിക്കുന്ന inclusive of E . M . D . to be furnished as above . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . നിശ്ചയിക്കപ്പെട്ട സമയത്ത് 


| Period of Supply - Within 30 days of the receipt of 
supply order. 

The sealed cover containing the tender should be 
superscribed as the “ Tender for supply of Laboratory 
Equipments under Pooled Purchase Scheme” . 

Late tenders will not be accepted. Tenders will be 
opened in the presence of such tenderers or their 
authorized representatives who may be present at that time. 

The prices of the tender form shall be received only 
- by Cash or Money Order (postal charges extra 50) . 

Tenders should be submitted in the prescribed form along 
with an agreement in prescribed format in Kerala Stamp 
Paper worth 100 . 

Details with respect to the tender notice and the 
materials intended to be purchased can be obtained from 
the Office of the undersigned at working hours or from 
the website www .keralaagriculture .com or from 
www .karsheekakeralam . com of the Department of 
Agriculture. 


- സുരക്ഷാ നിക്ഷേപം- പി . എ . സി . യുടെ 5 % 
( നിരതദ്രവ്യമായി സമർപ്പിച്ച തുക കൂടി ഉൾപ്പെടെ.) 

സാ ധ ന ങ്ങ ൾ സപ്ലെചെയ്യേണ്ട സമയം -സപ്ല 
ഓർഡർ ലഭിച്ച് 30 ദിവസത്തിനകം. 

- ദർഘാസുകൾ അടക്കംചെയ്ത മുദ്രവച്ച കവറിനുപുറത്ത് 
“ലബോറട്ടറി ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ദർഘാസ് 
എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിതസമയം കഴിഞ്ഞ് 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. നിശ്ചയിക്കപ്പെട്ട 
സമയത്ത് ഹാജരുള്ള ദർഘാസുകാരുടേയോ അവരുടെ 
അംഗീകൃത പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിലായിരിക്കും 
ദർഘാസുകൾ തുറക്കുന്നത്. 
- ദ ർ ഘാസ് ഫോറത്തിന്റെ വില പണമായോ 
മണിയോർഡറായോ മാത്രമേ സ്വീകരിക്കുകയുള്ളു. ( ഫോറം 
അ യ യ് ക്കാ നുള്ള തപാൽ ചാർജ്ജ് (പത്യേകം 50 
അടയ്ക്കേണ്ടതാണ്.) 

നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കുന്ന ദ ർ ഘാ 
സുകൾക്കൊപ്പം 100 - ന്റെ കേരള മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ 
നിശ്ചിത ഫോറത്തിലുള്ള കരാർകൂടി സമർപ്പിച്ചിരിക്കണം. 

ദർഘാസിനേയോ സപ്ലെചെയ്യേണ്ട സാധനങ്ങളേയോ 
സംബന്ധിച്ച വിശദ വിവരങ്ങൾ പ്രവൃത്തിസമയത്ത് ഈ 
ഓഫീസിൽ നേരിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ 
നിയമങ്ങളും ചട്ടങ്ങളും ഈ ദർഘാസിനും ബാധകമായിരി 
ക്കുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ വിൽക്കുകയും അവ തിരികെ 
സ്വീകരിക്കുക യും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേരും 
മേൽ വിലാസവും - ചീഫ് സോ യിൽ കെമിസ്റ്റ്, കേന്ദ 
മണ്ണുപരിശോധനശാല , പാറോട്ടുകോണം, നാലാഞ്ചിറ പി . ഒ., 
തിരുവനന്തപുരം- 695 015. 
Central Soil and Plant 
Health Centre, 
Nalanchira P . 0 ., 

| ( Sd.) 
Thiruvananthapuram -15 . 

Chief Soil Chemist. 


The rules and regulations prescribed for tenders by 
the Government of Kerala shall be applicable to this 
tender also . 


Designation and address of the Officer from whom 
the tender forms are to be obtained and to whom tenders 
are to be sent — Chief Soil Chemist, Central Soil and Plant 
Health Centre , Parottukonam , Nalanchira P . 0 ., 
Thiruvananthapuram -695 015 . 


- സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 
മണ്ണു പരിശോധനാ ലാബറട്ടറികളിലേക്ക് ലാബറട്ടറി 
ഉപകരണങ്ങ ൾ നൽകാൻ സന്നദ്ധതയുള്ള യോഗ്യരായ 
ഡീലർമാരിൽ/സപ്ലയർമാരിൽ നിന്നും നിശ്ചിത ഫോറത്തിൽ 
തയ്യാറാക്കിയ മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും പി. എ . സി. യും 2 /2011, 9,50, 000 
- നിരതദ വ്യം -- പി . എ . സി . യുടെ 1 % (താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ എടുത്ത സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂറിന്റെ വെള്ളയമ്പലം ശാഖയിൽ മാറാവുന്ന 
ഡിമാന്റ് ഡ്രാഫ്റ്റായി വേണം നിരതദ്രവ്യം സമർപ്പിക്കാൻ.) 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 1,500 + വി . നി . 4 % = 1,560. 

പകർപ്പ് - 800 + വി. നി . 4 %= 832 . 
ദർഘാസ് ഫോറം വിൽപ്പന ആരംഭിക്കുന്ന തീയതി 
4 - 7 - 2011. 


ദർ ഘാസ് ഫോറം വിൽപ്പ ന യുടെ അവസാന 
തീയതിയും സമയവും - 4 - 8- 2011, 4 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിയും 
സമയവും 5 - 8 - 2011, 2 മണി. 


ദർ ഘാസ് തുറക്കുന്ന തീയ തിയും സമയവും 
5 - 8 - 2011, 4 മണി. 


നിരക്കുകൾ സ്ഥിരമായി നിലനിൽക്കുന്ന തീയതി 
31 - 3 - 2012 . 


